Regn . No. KERBIL / 2012 /45073 

dated 5 - 9 -2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2012 


| Reg . No . രജി. നമ്പർ 
KL / TV ( N )/ 634/ 2012 - 14 


- 


- 


- 


GOVER 


ക 


ര സർക് 
WMENT OF 


ാർ 
KERALA 


KERALA GAZETTE 
- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. I 


THIRUVANANTHAPURAM , TUESDAY 


No. 


30th October 2012 
2012 ഒക്ടോബർ 30 
8th Karthika 1934 
1934 | mA - nl W 8 


y 21 


വാല്യം 1 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Notifications by Heads of Departments 

Agriculture Department 


ദർഘാസ് പരസ്യം 


നിരതദ്രവ്യം - 


5, 500. 


ടെണ്ടർ ഫോറത്തിന്റെ വില 


440 + വാറ്റ്. 


നമ്പർ എ . ഇ . ( 2) 412/ 2011. 

2012 ഒക്ടോബർ 3. 
- കേരള ഗവർണ്ണർക്കുവേണ്ടി കൊല്ലം കൃഷി അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെ പറയുന്ന പ്രവൃത്തിക്ക് 
അംഗീകൃത കരാറുകാരിൽ നിന്നും മത്സര സ്വഭാവമുള്ള 
ദർഘാസുകൾ മുദ്രവച്ച കവറുകളിൽ ക്ഷണിച്ചുകൊള്ളുന്നു . 

കവറിന്റെ പുറത്ത് പ്രവൃത്തിയുടെ പേര് എഴുതിയിരി 
ക്കേണ്ടതാണ്. ദർഘാസുകൾ 19 - 11- 2012 വൈകുന്നേരം 
3 മണിവരെ ഈ ആഫീസിൽ സ്വീകരിക്കുന്നതും അന്നേദിവസം 
വൈകുന്നേരം 3.30- ന് ഹാജരുള്ള കരാറുകാരുടെയോ അവർ 
രേഖാമൂലം അ ധികാരപ്പെടുത്തുന്ന ഏജന്റുമാരുടെ യോ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. പ്രസ്തുത ദിവസം 
ഏതെങ്കിലും കാരണവശാൽ അവധി ദിവസം ആയിരുന്നാൽ 
അടുത്ത ദിവസം മുകളിൽ പറഞ്ഞ വ്യവസ്ഥയിലും സമയത്തും 
ദർഘാസുകൾ തുറക്കുന്നതുമാണ്. 


പണിതീർക്കേണ്ട കാലാവധി 45 ദിവസം. 

ദർഘാസ് പ്രമാണം കൊല്ലം കുരീപ്പുഴയിലുള്ള കൃഷി 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ 
നിന്നും ദർഘാസ് ദിവസം പകൽ ഒരു മണിവരെ 
ലഭിക്കുന്നതാണ്. ദർഘാസ് പ്രമാണങ്ങൾ ആവശ്യപ്പെട്ടു 
കൊണ്ട് അപേക്ഷകൾ സമർപ്പിക്കേണ്ടതും നിശ്ചിത വില്പന 
നികുതിയടക്കം ഈ ഓഫീസിൽ അടച്ച് രസീത് 
വാങ്ങേണ്ടതുമാണ്. ദർഘാസ് പ്രമാണത്തിന്റെ അധിക 
പകർപ്പിന് പ്രത്യേക വില അടയ്ക്കേണ്ടതാണ്. ദർഘാസ് 
പതികയുടെ വില യാതൊരു കാരണവശാലും മടക്കി 

കൊടുക്കുന്നതല്ല. ദർഘാസ് പ്രതികളെ അംഗീക ത 
കരാറുകാർക്ക് മാത്രം ലഭിക്കുന്നതും ആയത് കൈമാറ്റം 
ചെയ്യാൻ പാടില്ലാത്തതുമാണ്. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ (കൃഷി) എന്ന പേരിലടച്ച നിശ്ചിത തുകയുടെ 
ബാങ്ക് ഡാഫ്റ്റ് നിരതദ്രവ്യമായി ദർഘാസിനോടൊപ്പം 
സമർപ്പിക്കേണ്ടതാണ്. നിശ്ചിത നിരതദ്രവ്യം ഇല്ലാത്തതും 
താമസിച്ച് ലഭിക്കുന്നതുമായ ദർഘാസുകൾ 


| പ്രവർത്തിയുടെ പേരും അടങ്കൽ തുകയും - കൊല്ലം 
കുരീപ്പുഴയിലെ സോയിൽ ടെസ്റ്റിംഗ് ലാബിനോടനുബന്ധിച്ചുള്ള 
ഇൻഫർമേഷൻ സെന്ററിന്റെ നവീകരണം. - 2,20, 000. 


Gaz . No . 21/2012/DTP (Agriculture ). 


30th OCT . 2012 ] 


AGRICULTURE DEPARTMENT 


56 


നിരസിക്കുന്നതുമാണ്. ദർഘാസിനോടൊപ്പം പ്രാഥമിക - നിലവിലുള്ള മൂല്യവർദ്ധിത നികുതിക്ക് വിധേയമായിരിക്കും. 
കരാർ 100 - ന്റെ മുദ്രപത്രത്തിൽ നിശ്ചിത ഫോറത്തിൽ - മേൽ പ്രസ്താവിച്ച നിബന്ധനകൾക്ക് വിപരീതമായി ലേലം/ 
പൂരിപ്പിച്ച് സമർപ്പിക്കേണ്ടതാണ്. പൊതുമരാമത്ത് വകുപ്പിൽ ടെണ്ടർ കൊണ്ട് ആൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ലേലം/ 
ദർഘാസുകളെ സംബന്ധിക്കുന്ന എല്ലാ നിബന്ധനകളും ഈ ടെണ്ടർ ചെയ്ത കൊയ്ത്ത് മെതിയന്ത്രം പുനർ ലേലം 
ദർഘാസിനും ബാധകമാണ്. 

ചെയ്യുന്നതും ആയതിൽ സർക്കാരിന് എന്തെങ്കിലും നഷ്ടം 

സംഭവിക്കുകയാണെങ്കിൽ ആയത് മുൻ ലേലം/ ടെണ്ടർ 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 

കൊണ്ട് ആളിൽ നിന്നും ഈടാക്കുന്നതും ടിയാൻ അടച്ച 
എഞ്ചിനീയറുടെ (കൃഷി) 

- ( ഒപ്പ്) 

നിരതദ്രവ്യം സർക്കാരിലേക്ക്കണ്ടുകെട്ടുന്നതുമാണ്. അഥവാ 
കാര്യാലയം, കാവനാട് പി. ഒ., അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് പുനർ ലേലത്തിൽ ലാഭമുണ്ടാകുകയാണെങ്കിൽ ടിയാന് 
കൊല്ലം - 3. എഞ്ചിനീയർ (കൃഷി). ആയതിൽ യാതൊരുവിധ അർഹതയും ഉണ്ടായിരിക്കുന്നതല്ല . 

ലേലം കഴിഞ്ഞാലുടൻ ലേലം/ ടെണ്ടർ ന ഷടപ്പെട്ടവർക്ക് 

നിരതദ്രവ്യം മടക്കി കൊടുക്കുന്നതാണ്. ടെണ്ടർ/ ലേലത്തിൽ 
പുനർ ദർഘാസ്/ ലേല പരസ്യം 

പങ്കെടുക്കുന്നവർ മേൽ പസ് താ വിച്ച നിബന്ധനകൾ 

പാലിക്കേണ്ടതാണ്. ലേലം ചെയ്യുവാനുള്ള കൊയ് ത്ത് 
നമ്പർ എ . ഇ . (4 ) 1145 / 2008. 

2012 ഒക്ടോബർ 1. 

മെതിയന്ത്രം എല്ലാ പ്രവൃത്തി ദിവസവും രാവിലെ 10 മണി 
- എറണാകുളം ജില്ലാ പഞ്ചായത്തിനു വേണ്ടി കൃഷി മുതൽ 5 മണിവരെയുള്ള സമയങ്ങളിൽ ഒക്കൽ ഫാം 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, എറണാകുളം ഓഫീസറുടെ അനുവാദത്തോടെ ഫാമിൽ ചെന്ന് 
സ് സ്റ്റേറ്റ് സീഡ് ഫാം , ഒക്ക ലിൽ സൂക്ഷിച്ചിരിക്കുന്നതും പരിശോധിക്കാവുന്നതും കൂടുതൽ വിവരങ്ങൾ 
ഉപയോഗശൂന്യമായ താഴെ പറയുന്ന കുക്ക് മോഡൽ 

ശേഖരിക്കാവുന്നതുമാണ്. യാതൊരു കാരണവും കൂടാതെ 
കൊയ്ത്ത്ത് മെതിയന്ത്രം TC 17/ OL 12 - 11 - 2012 - ന് അസിസ്റ്റന്റ് 

ലേല തീയതി മാറ്റുന്നതിനും ലേലം നിർത്തിവെക്കുന്നതിനും 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, എറണാകുളം ഓഫീസിൽ 

അ സ്ഥിരപ്പെടുത്തുന്നതിനുമുള്ള പൂർണ്ണ അധികാരം 
വച്ച് പരസ്യമായി ലേലം/ ടെണ്ടർ വഴി വിൽപ്പന നടത്തുന്നു. 

അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ (കൃഷി) - ൽ 
ലേലത്തിൽ പങ്കെടുക്കുവാൻ താൽപ്പര്യപ്പെടുന്നവർ നിക്ഷിപ്തമാണ്. 
കൃത്യസമയത്ത് ഹാജരാകേണ്ടതും ലേലം തുടങ്ങുന്നതിനു 
മുമ്പായി താഴെ കാണുന്ന നിരക്കിൽ നിരതദ്രവ്യം ലേല 

(ഒപ്പ്) 
സ്ഥലത്ത് അടച്ച് രസീത് വാങ്ങേണ്ടതുമാണ്. 

കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് കൃഷി അസിസ്റ്റന്റ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 

- എക്സിക്യൂട്ടീവ് 
നിരതദ്രവ്യം - ക്വാട്ട് ചെയ്ത തുകയുടെ 1 % ( 2,000) 

എറണാകുളം, നെട്ടൂർ. 

എഞ്ചിനീയർ. 
മേൽപ്പറഞ്ഞ യന്ത്രത്തിന്റെ ലേലത്തിന് മുൻകൂട്ടി സീൽ 
ചെയ്ത ടെണ്ടറുകളും സ്വീകരിക്കുന്നതാണ്. ടെണ്ടറുകൾ 

ദർഘാസ് പരസ്യം 
നൽകാൻ ആഗ്രഹിക്കുന്നവർ ആയത് വെള്ള കടലാസിൽ 
എഴുതി തയ്യാറാക്കി അസിസ്റ്റന്റ് എക് സികട്ടീവ് 

2012 ഒക്ടോബർ 8. 
എഞ്ചിനീയർ (കൃഷി) എറണാകുളം, നെട്ടൂർ- 682 040 എന്ന് 

- നമ്പർ എ . ഇ . ( 4) 149 / 12( 1). 
മുദ്രണം ചെയ്ത കവറിൽ 12 - 11 - 2012 - ന് മുമ്പായി 

-- കേരള ഗവർണ്ണർക്കു വേണ്ടി ത്യശ്ശൂർ അസിസ്റ്റന്റ് 
കിട്ടത്തക്കവിധം അയയ്ക്കേണ്ടതാണ്. ടെണ്ടറിനൊപ്പം മേൽ 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ (കൃഷി) താഴെ പറയുന്ന 
പറഞ്ഞ നിരതദ്രവ്യം ടി ഓഫീസിൽ കെട്ടിവച്ചതിന്റെ 

(പ്രവൃത്തിക്ക് നിശ്ചിത യോഗ്യതയുള്ള അംഗീക ത 
രസീതോ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ (കൃഷി) 

കരാറുകാരിൽ നിന്നും മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ 
എറണാകുളത്തിന്റെ പേരിൽ എടുത്ത ഡിമാന്റ് ഡാഫ് സ്റ്റോ 
ഉണ്ടായിരിക്കേണ്ടതാണ്. രസീതോ ഡാഫ് റ്റോ ഇല്ലാത്ത 

മുദ്രവച്ച കവറുകളിൽ ക്ഷണിച്ചുകൊള്ളുന്നു . കവറിന്റെ 
ടെണ്ടറുകൾ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല. 

പുറത്ത് പ്രവൃത്തിയുടെ പേര് എഴുതിയിരിക്കേണ്ടതാണ്. 
കവറിന്റെ മുകളിൽ കുക്ക്ജെ കൊയ്ത്ത്തു മെതിയന്ത്രത്തിന്റെ പ്രവർത്തിയുടെ പേരും അടങ്കൽ തുകയും --മണ്ണുത്തി 
ലേലത്തിനുള്ള ടെണ്ടർ എന്ന് രേഖപ്പെടുത്തിയിരിക്കേണ്ട 

സ്റ്റേറ്റ് സീഡ് ഫാമിലെ ഏത്ത വാഴ ടിഷകൾച്ചർ 
താണ്. ടെണ്ടറുകളും നിരതദ്രവ്യം അടച്ച രസീതും 

ഹാർ ഡ നിംഗ് യൂണിറ്റിനുവേണ്ടി ക്വാര ൻ യിൻ ഷഡ് 
12 - 11 - 2012 - ന് ഉച്ചകഴിഞ്ഞ് 2 .30 മണിക്കു മുമ്പായി ഈ 

നിർമ്മാണം - 1,81, 000. 
ആഫീസിൽ ലഭിച്ചിരിക്കേണ്ടതാണ്. 

നിരതദ്രവ്യം- - 4, 600 . 
തുടർന്ന് 3 മണിക്ക് പരസ്യലേലം നടത്തുന്നതാണ്. 
അ തിനു ശേഷം തദവസരത്തിൽ സന്നിഹിത 

ടെണ്ടർ ഫോറത്തിന്റെ വില 400 + വാറ്റ്. 
രായിട്ടുള്ളവരുടെയും ടെണ്ടറുകാരുടെയും സാന്നിദ്ധ്യത്തിൽ 

ദർഘാസ് ഫോറം ലഭിക്കുന്ന അവസാന തീയതിയും 
ദർഘാസ് തുറക്കുന്നതും ലേലത്തിലോ ടെണ്ടറിലോ കൂടുതൽ 

സമയവും 16 - 11- 2012, ഒരു മണി വരെ. 
തുക കാണിക്കുന്നവർക്ക് ലേലം താൽക്കാലികമായി 
ഉറപ്പിക്കുന്നതും ടിയാൻ ഉടൻതന്നെ ലേലം/ ടെണ്ടർ തുകയുടെ ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതിയും 
മൂന്നിൽ ഒന്നു സംഖ്യ നിരതദ്രവ്യം കഴിച്ച് ലേ സമയവും 16 - 11- 2012 വൈകുന്നേരം 3 മണിവരെ. 
സ്ഥലത്തുവച്ചുതന്നെ അടയ്ക്കേണ്ടതും ബാക്കി തുക ലേലം/ 

- ദർഘാസുകൾ തുറക്കുന്ന തീയതിയും സമയവും 
ടെണ്ടർ സ്ഥിരപ്പെടുത്തിയ ഉത്തരവ് കിട്ടി 10 ദിവസത്തിനകം 

- 16- 11- 2012 വൈകുന്നേരം 3. 30 മണി. 
അടച്ച് കൊയ്ത്ത് മെതിയന്ത്രം സ്വന്തം ചെലവിൽ നീക്കം 
ചെയ്യേണ്ടതുമാണ്. മേൽ യന്തത്തിന്റെ വിൽപ്പന - പണി തീർക്കുന്നതിന്റെ കാലാവധി 3 മാസം. 


30th OCT. 2012 ] 


AGRICULTURE DEPARTMENT 


57 


ദർഘാസ് പ്രമാണങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട്അപേക്ഷ 
സമർപ്പിക്കേണ്ടതും നിശ്ചിത വിൽപ്പന നികുതിയടക്കം ഈ 
ഓഫീസിൽ അടച്ച് രസീത് വാങ്ങേണ്ടതുമാണ്. ദർഘാസ് 
പ്രമാണത്തിന്റെ അധിക പകർപ്പിന് വിൽപ്പന നികുതിയടക്കം 
(പത്യേക വില അടയ്ക്കേണ്ടതാണ്. ദർഘാസ് 
പതികയുടെ വില യാതൊരു കാരണവശാലും മടക്കി 
കൊടുക്കുന്നതല്ല. 

ദർഘാസ് പ്രതിക അംഗീകൃത കരാറുകാർക്ക് മാത്രം 
ലഭിക്കുന്നതും ആ യത് കൈമാറ്റം ചെയ്യാൻ 
പാടില്ലാത്തതുമാണ്. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ (കൃഷി) തൃശ്ശൂർ എന്ന പേരിൽ അടച്ച നിശ്ചിത 
തുകയുടെ ബാങ്ക് ഡാഫ് റ്റ് നിരതദ്രവ്യമായി 
ദർ ഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. നിശ്ചിത 
നിരതദിവ്യമില്ലാത്തതും താമസിച്ച് ലഭിക്കുന്നതുമായ 
ദർഘാസുകൾ നിരസിക്കുന്നതാണ്. ദർഘാസിനോടൊപ്പം 
പിലിമിനറി എഗ്രിമെന്റ് 100 - ന്റെ മുദ്രപത്രത്തിൽ 
നിശ്ചിത ഫോറത്തിൽ പൂരിപ്പിച്ച് സമർപ്പിക്കേണ്ടതാണ്. 
പൊതുമരാമത്ത് വകുപ്പിൽ ദർഘാസിനെ സംബന്ധിച്ചുള്ള 
എല്ലാ നിബന്ധനകളും ഈ ദർഘാസിനും ബാധകമാണ്. 
വിശദവിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. 


2. ടെണ്ടർ/ ലേല നടപടികൾ ചോക്കാട് സീഡ് 
ഫാം ഓഫീസിൽ വെച്ച് 22 - 11 - 2012 ഉച്ചകഴിഞ്ഞ് 
3 മണിക്ക് ആരംഭിക്കുന്നതായിരിക്കും. 

3 . ഏതെങ്കിലും കാരണവശാൽ പസ്തു ത 
ദിവസം അവധിയായി പ്രഖ്യാപിക്കുന്നപക്ഷം 
തൊട്ടടുത്ത പവർ ത്തി ദിവസം ഇതേ സമയം 
ടെണ്ടർ/ ലേല നടപടികൾ പൂർത്തിയാക്കുന്നതായിരിക്കും. 

4 . ടെണ്ടർ / ലേലത്തിൽ പങ്കെടുക്കുന്നവർ 
നിരതദ്രവ്യമായി 2 ,000 കെട്ടിവെയ്ക്കേണ്ടതാണ്. 

- 5. ആദ്യം ലേലം നടത്തുന്നതായിരിക്കും. 
ടെണ്ടറിൽ/ ലേലത്തിൽ ഏറ്റവും കൂടുതൽ തുക 
വാഗ്ദാനം ചെയ്യുന്ന ആൾ നിരതദ്രവ്യത്തിനുപുറമെ 
മൊത്തം ലേലത്തുകയുടെ 1/ 3 (മൂന്നിൽ ഒന്ന്) ഭാഗം 
അപ്പോൾ തന്നെ അടയ്ക്കേണ്ടതാണ്. അല്ലാത്തപക്ഷം 
പ്രസ്തുത വ്യക്തിയുടെ നിരതദ്രവ്യം സർക്കാരിലേക്ക് 
മുതൽ കൂട്ടുന്നതും ടിയാന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ 
റീ ടെണ്ടർ/ ലേലം നടത്തുന്നതുമായിരിക്കും. 

- 6. ടെണ്ടർ/ ലേലം അംഗീകരിച്ച് അറിയിപ്പ് കിട്ടി 7 
ദിവസത്തിനകം 100 - ന്റെ മുദ്രപത്രത്തിൽ കരാർ 
എഴുതി നൽകേണ്ടതും ടെണ്ടർ തുകയുടെ ശേഷിച്ച 
മുഴുവൻ തുകയും അടച്ച് കരാറുകാരന്റെ സ്വന്തം 
ചെല വിലും ഉത്തര വാദിത്വത്തിലും നെൽവിത്ത് 
കൊണ്ടുപോകേണ്ടതുമാണ്. 

7 . പ്രത്യേക കാരണം ഒന്നും തന്ന 
കാണിക്കാതെ ടെണ്ട ർ അ സ്ഥിരപ്പെടുത്താനുള്ള 
അധികാരം താഴെ ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥനു 
ണ്ടായിരിക്കും. 

8. നിലവിലുള്ളതും സർക്കാർ കാലാകാലങ്ങളിൽ 
പുറപ്പെടുവിക്കുന്നതുമായ എല്ലാ ടെണ്ട ർ / ലേല 
വ്യവസ്ഥകളും ഇക്കാര്യത്തിലും ബാധകമായിരിക്കും. 

9. ഫാമിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾക്ക് 
വിരുദ്ധമായി പ്രവർത്തിക്കുകയോ ഫാമില 
വസ്തു വകകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള 
നാശനഷ്ടങ്ങൾ വരുത്തുകയോ ഫാമിന്റെ സുഗമമായ 
നടത്തിപ്പിന് എന്തെങ്കിലും തടസ്സം ഉണ്ടാക്കുന്നവിധം 
( പവർത്തിക്കുകയോ ചെയ്താൽ ആയതിനു ള്ള 
ന ഷ് ട പ രി ഹാ ര ം ക ര ാ റ ക ാ ര നി ൽ നി ന്നു 
ഈടാക്കുന്നതായിരിക്കും. 

മേൽ പറഞ്ഞ നിബന്ധനകൾ പൂർണ്ണമായും 
പാലിക്കു വാൻ കരാറുകാരൻ ബാദ്ധ്യസ്ഥനായിരിക്കും. 
കൂടുതൽ വിവരങ്ങൾക്ക് ഫാം ഓഫീസു മാ യി 
ബന്ധപ്പെടേണ്ടതാണ്. 


കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
നാഷണൽ ഹൈവേ ബിൽഡിംഗ് 

( ഒപ്പ്) 
2 -ാം നില , ചെമ്പുക്കാവ്, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
തൃശ്ശൂർ. 

എഞ്ചിനീയർ (കൃഷി) . 


ടെണ്ടർ/ ലേല പരസ്യം 


നമ്പർ CSF. 21 /12 . 


2012 ഒക്ടോബർ 8. 


-- ചോക്കാട് സീഡ് ഫാമിൽ സൂക്ഷിച്ച് വരുന്ന 3105 കി . ഗ്രാം 
(മൂവായിരത്തി ഒരു നൂറ്റിയഞ്ച് കി . ഗ്രാം ) മുള ശേഷി 
നഷ്ടപ്പെട്ട ഐശ്വര്യ ഇനം നെൽവിത്ത് ടെണ്ടർ / ലേലം 
വ്യവസ്ഥയിൽ വിൽക്കുന്നതാണ്. താല്പര്യമുള്ളവർ 2012 
നവംബർ മാസം 22 -ാം തീയതി ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് 
മുമ്പായി ചോക്കാട് സീഡ് ഫാം ഓഫീസിൽ ടെണ്ടർ 
സമർപ്പിക്കേണ്ടതാണ്. 


- നിബന്ധനകൾ 


- 1. ടെണ്ടർ ഫോറം - 400 ( നികുതികൾ പുറമെ) 
ഓഫീസിൽ നിന്നും 22 - 11 - 2012 ഉച്ചയ്ക്ക് ഒരു മണി 
വരെ ലഭിക്കുന്നതാണ്. ടെണ്ടർ ഫോറത്തിന്റെ വില 
യാതൊരു കാരണവശാലും മടക്കി കൊടുക്കുന്നതല്ല . 
പൂരിപ്പിച്ച മുദ വെച്ച് ടെണ്ടറുകൾ 22 - 11- 2012 
ഉച്ചകഴിഞ്ഞ് 2 മണി വരെ സ്വീകരിക്കുന്നതാണ്. 


സ്റ്റേറ്റ് സീഡ് ഫാം , 
ചോക്കാട്, മലപ്പുറം. 


( ഒപ്പ്) 
സീനിയർ അഗ്രിക്കൾച്ചറൽ ഓഫീസർ. 


